Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12 / 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th March 2012 

| 2012 മാർച്ച് 20 
30th Phalguna 1933 
1933 ഫാൽഗുനം 30 


| 12 


വാല്യം 57 


- നമ്പർ 


PART III 
Judicial Department 


Jails Department 


by cash remittance, as detailed below : 


RE - TENDER NOTICE 


No, M1 -19227/2011. 


7th March 2012 . 


Original - 400 + 4 % VAT. 
- Duplicate - 200 + 4 % VAT. 

The cost of tender form will not be refunded under 
any circumstances . Sale of tender form will be closed 
- at 16 hrs. on 20- 3 - 2012. 


Sealed tenders are invited for the Establishment of 
Gas Cooking System in Open Prison , Cheemeni. 

P. A . C . - " 85 ,000 . 


Cheques, Postage Stamps etc . will not be accepted 
towards the cost of tender form . The tender forms 
will not be sent by V.P .P. Further details regarding the 
site , specifications etc . are available from the Office 
of the Superintendent, Open Prison , Cheemeni during 
office hours. 


The tender should be superscribed with the Number, 
Name of tender and addressed to the Superintendent, 
Open Prison , Cheemeni. 

- Last date and time for receipt of tender with 1 % 
E .M .D . will be at 15 hrs . on 21- 3 -2012 and will be 
opened at 16 hrs . on the same day, in the presence of 
such tenderers/their authorized representatives who may be 
present at that time. Late tenders will not be accepted . The 
rates quoted must be valid upto 31- 3 -2012 . 

Tender form may be obtained from the office of the 
Superintendent, Open Prison , Cheemeni on working days 
during office hours. Tender forms are not transferable . 


ചീമേനി തുറന്ന ജയിലിൽ പാചകവാതക സംവിധാനം 
- സ്ഥാപിക്കുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

കൊള്ളുന്നു . മുദ്രവച്ച ദർഘാസുകൾ അടങ്ങിയ കവറിനു 
മുകളിൽ വിതരണം ചെയ്യുവാനുദ്ദേശിക്കുന്ന ദർഘാസിന്റെ 
ക്രമനമ്പരും പേരും എഴുതി സൂപ്, ചീമേനി തുറന്ന ജയിൽ 
എന്ന വിലാസത്തിൽ നൽകേതാണ്. 


Application for tender form should be accompanied 


അടങ്കൽ തുക - 85, 000 . 


34 


KERALA GAZETTE 


[PART III 


ദർഘാസുകൾ 1 % ഇ . എം . ഡി . സഹിതം സമർപ്പിക്കേ 
അവസാന തീയതി 21-3 - 2012 വൈകുന്നേരം 3 മണിക്കാണ്. 
ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ അവ 
രുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ അന്നേദിവസം 
വൈകുന്നേരം 4 മണിക്ക് ടെറുകൾ തുറക്കുന്നതായിരിക്കും. 


താമ സിച്ചു ലഭിക്കുന്ന ദർഘാ സു കൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

ടെർ നിരക്ക് 31 - 3 - 2012 വരെ പാബ ല്യ ത്തിലു 
യിരിക്കണം. ചീമേനി തുറന്ന ജയിൽ സൂപിന്റെ ഓഫീസിൽ, 
പ്രവർത്തി ദിവസങ്ങളിൽ രൊക്കം പണമടച്ചാൽ ദർഘാസ് 
ഫോറം ലഭിക്കുന്നതാണ്. 
ടെർ ഫോറത്തിന്റെ വില : 

അ ൽ - 400 + 4 % വാറ്റ്. 


പകർപ്പ് - 200 + 4 % വാറ്റ്. 
ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല . ദർഘാസ് ഫോറം 

കമാ റാൻ പാടു ള്ള ത ല്ല . ദർഘാസ് ഫോറത്തിന്റെ 
വില്പന 20 - 3 - 2012 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 

- ദർഘാസ് ഫോറം വി . പി . പി . ആയി അയയ്ക്കുകയോ 
ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി 
പ്രവൃത്തി ദിവസങ്ങളിൽ ചീമേനി തുറന്ന ജയിൽ സൂപിനെ 
സമീപിക്കേതാണ്. 

- ( Sd.) 
Prisons Headquarters, 

Additional Director 
Thiruvananthapuram . General of Police (Prisons ). 


